Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


on 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg. No . KL/ TV( N )/ 634/ 2016-18 


GOVERNN 


കരള 


സർക്ക 


VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 7 


നമ്പർ 


2018 ജനുവരി 2 
2nd January 2018 

1193 ധനു 18 
| 18th Dhanu 1193 
1939 പൌഷം 12 
12th Pousha 1939 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


(1) 


നമ്പർ റ്റി . എക്സസ്.4 / 6178/ 2017 . 


2017 ഒക്ടോബർ 30 . 


നമ്പർ റ്റി. എക്സ് 


.4/5282/ 2017. 


2017 ഒക്ടോബർ 30 . 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2008 ഏപിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ പന്തളം, എൻ. എസ്. എസ്. പോളിടെക്നിക് 
കോളേജിൽ നിന്നും 85010235 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസായ ശ്രീ . രാഹുൽദേവ്, എസ്. എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചു തരുവാൻ താല്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2007 നവംബർ 
മാസത്തിൽ നടത്തിയ ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ ആലപ്പുഴ, കാർമൽ പോളിടെക്നിക് 
കോളേജിൽ നിന്നും 84050036 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസായ ശ്രീ . രാജീവ്, ആർ. എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടി ഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോ യി രി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


-- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


Gaz . No. 1/ 2018 /DTP (Education ). 


265 


KERALA GAZETTE 


[PART III 


നമ്പർ റ്റി . എക്സസ്.11/7910/ 2017 . 


2017 നവംബർ 28 . 


നമ്പർ റ്റി . എക്സ് 


. 4/ 6783/ 2017 


2017 നവംബർ 22. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1999 നവംബർ 
മാസ ത്തിൽ നടത്തിയ മെക്കാനിക്കൽ എഞ്ചിനീയറിം ഗ് 
ഡിപ്ലോമ പരീ ക്ഷ യിൽ പന്തളം എൻ. എസ്. എസ്. 
പോളിടെക്നിക് കോളേജിൽ നിന്നും 24498 എന്ന രജിസ്റ്റർ 
നമ്പർ പ്രകാരം പാസായ ശ്രീ. റെജികുമാർ, കെ . എന്ന 
ആൾക്ക് നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 

പാ യി രി ക്കു ന്നു . ആർക്കെ ങ്കിലും ഈ സർട്ടി ഫി ക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം-40 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താല്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2007 നവം ബർ 
മാസത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമ പരീക്ഷയിൽ കോട്ടയം സർക്കാർ പോളിടെക്നിക്ക് 
കോളേജിൽ നിന്നും 84020313 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസായ ശ്രീ. രമേഷ് സുബ്രഹ്മണ്യൻ എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു . 
ആർക്കെങ്കലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം-40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താല്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പര സ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതിഉണ്ടങ്കിൽ ഈ പര സ്യ തീ യതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


(ഒപ്പ്) 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
കൈമനം, തിരുവനന്തപുരം. 


ജോയിന്റ് കൺട്രോളർ. 


266 


